53 


IDUKKI DISTRICT 


ERNAKULAM DISTRICT 


Idukki Taluk 


Kanayannur Taluk 


പരസ്യം 


പരസ്യം 


നമ്പർ എ3-11957 2020 . 


2021 ജനുവരി 22 . 


നമ്പർ എ5-17306 2020 . 


2020 ഡിസംബർ 4 , 


ഇടുക്കി താലൂക്കിൽ തങ്ക മണി വില്ലേജിൽ നെല്ലിപ്പാറ 
കരയിൽ മുകളേൽ വീട്ടിൽ ചാക്കോ 31-1-2019 -ാം തീയതി 
മരിച്ചു പോയിട്ടുള്ള താണെന്നും വിവിധ ആവ ശ്യ ങ്ങൾക്ക് 
ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ചിന്നമ്മ ചാക്കോ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി 

തങ്ക മണി വില്ലേജാഫീസർ മുഖേന അവകാ ശ 
വിചാരണ നടത്തിവന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
ചാക്കോ 31-1-2019 -ാം തീയതി മരിച്ചുപോയതായും അവകാശി 
കളായി താഴപ്പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കണയന്നൂർ താലൂക്കിൽ പൂണിത്തുറ വില്ലേജിൽ പൂണിത്തുറ 
ദേശത്ത് കൃഷ്ണാംബുജം , തച്ചിലാത്ത് വീട്ടിൽ ശശിധരൻ ടി . കെ . 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ അനന്തരാവ 
കാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേത 

തന്റെ ഭാര്യ 
ജയലക്ഷ്മി സി . ആർ . സമർപ്പിച്ച അപേക്ഷയിന്മേൽ വില്ലേജ് 
ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 2-10-2020 -ാം 
തീയതി മരിച്ചുപോയെന്നും പരേതന്റെ അവകാശികളായി 
താഴെപ്പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


ഈ 


അപേക്ഷ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ് 
നമ്പർ 


ബന്ധം 


പേര് 


വയസ് 


1 


ജയലക്ഷ്മി സി . ആർ . 


ഭാര്യ 


65 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


2 


അനിത ടി . എസ് . 


മകൾ 


34 


1 


ചിന്നമ്മ ചാക്കോ 


ഭാര്യ 


86 


3 


അരുണ് ടി . എസ് . 


32 


2 


അബ്രഹാം ചാക്കോ 


മകൻ 


61 


3 


ജോസഫ് 


57 


>> 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


4 


ആൻസി വർഗീസ് 


മകൾ 


53 


5 


ചിന്നമ്മ 


64 


പരേതന്റെ മരണമടഞ്ഞ 
മകൻ ചാക്കോയുടെ ഭാര്യ 


6 


പീത 


മകൾ 


41 


താലൂക്കാഫീസ് , 
കണയന്നൂർ . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


7 


പ്രിൻസി 


39 


8 


പീജ 


36 


9 


58 


Aluva Taluk 


ജോസഫ് ജോസഫ് പരേതന്റെ മരണമടഞ്ഞ 

മകൾ മോളിയുടെ ഭർത്താവ് 


പരസ്യം 


10 


സിന്റേഷ് 


മകൻ 


36 


( 1 ) 


11 


സിജോ 


32 


നമ്പർ എച്ച്3-9849 / 2020 . 


2020 ഡിസംബർ 4 . 


12 


റ്റിജോ 


31 


പരേതന്റെ മകൻ ചാക്കോ 3-3-2020 - ലും മകൾ മോളി 
16-4-2014 - ലും മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതനായ ചാക്കോ 
എന്നയാൾക്ക് അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത 
മാണെന്ന് അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം 
അവകാശസർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചതിൽ പേരിൽ കൊടുക്കു 
ന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം കക്ഷികൾ 
ആയത് പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെ 
ടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ 
രേഖാമൂലം അല്ലാത്തതോ ആയ ആക്ഷേ പ ങ്ങൾ പരിഗണ 
നാർഹമല്ല . 


ആലുവ താലൂക്ക് , മലയാറ്റൂർ വില്ലേജിൽ മലയാറ്റൂർ 
കരയിൽ ഇട്ടു പടി വീട്ടിൽ പ്രഭാകരൻ മകൻ ജോഷി 
17-10-2020 - ൽ മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ചന്ദ്രിക അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ചന്ദിക 


ഭാര്യ 


52 


2 


അജേഷ് 


മകൻ 


27 


3 


അനീഷ 


മകൾ 


23 


താലൂക്കാഫീസ് , 
ഇടുക്കി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


4 


സാവിത്രി 


മാതാവ് 


73 


Gaz . No. 14 / 2021 / DTP / ( CLR - Supplement ) 


261 


